O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Co - Operation Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


173 


പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ : എം . ശബരീദാസൻ ) 


( 1 ) 


നമ്പർ ജെ.ആർ.ജി.പി.കെ.ഡി. 3812 / 2020 - എ.ഇ.എൽ . 

2021 ഒക്ടോബർ 13 . 
വിഷയം : 

സമാപ്തീകരണം - സീനിയർ സിറ്റിസൺ സൂപ്പർമാർക്കറ്റ് സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ പി .1405 - ന്റെ പ്രവർത്തനം സമാപീകരിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന :-( 1 ) ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ടെ 6-10-2020 - ലെ 

901/2020 എ നമ്പർ കത്ത് . 


( 2 ) ഈ ഓഫീസിൽ നിന്നും ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി 

ചെയർമാൻ , കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പാലക്കാട് റീജിയണൽ ജനറൽ 
മാനേജർ എന്നിവർക്ക് നൽകിയ 12-2-2021 ലെ ഇതേ നമ്പർ കത്ത് . 


സീനിയർ സിറ്റിസൺ സൂപ്പർമാർക്കറ്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 1405 വർഷങ്ങളായി 
പ്രവർത്തന രഹിതമായിരുന്നുവെന്നും , ആയതിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കേരള സഹകരണനിയമം 
66 -ാം വകുപ്പ് പ്രകാരം പരിശോധന നടത്തുകയുണ്ടായെന്നും ഭരണസമിതിയോ , അഡ്മിനിസ്ട്രേറ്ററോ 
ഇല്ലാത്ത പ്രസ്തുത സംഘത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും ഇല്ലെന്നും 
ആയ തി നാൽ സംഘ ത്തിന്റെ പ്രവർത്തനം സമാ പ് തീക രി ക്കു ന്ന തി നുള്ള നട പടി കൾ 
സ്വീകരിക്കണമെന്നും പരാമർശം ( 1 ) പ്രകാരം ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) അപേക്ഷിച്ചിരിക്കുന്നു . ആയത് സംബന്ധിച്ച് പരാമർശം ( 2 ) പ്രകാരം ഒറ്റപ്പാലം 
സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി ചെയർമാൻ , കേരള സംസ്ഥാന സഹകരണ ബാങ്ക് 
പാലക്കാട് റീജിയൺ ജനറൽ മാനേജർ എന്നിവരോട് അഭിപ്രായം ആരാഞ്ഞിരുന്നെങ്കിലും 
നാളിതുവരെയും അഭിപ്രായം ഒന്നും അറിയിക്കാത്ത സാഹചര്യത്തിലും തികച്ചും പ്രവർത്തനരഹിതമായ 
പ്രസ്തുതസംഘത്തെ പുനരുദ്ധീകരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും ഇല്ലെന്ന് ബോദ്ധ്യപ്പെട്ടി 
ട്ടുള്ളതിനാൽ താഴെ പരാമർശിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


സീനിയർ സിറ്റിസൺ സൂപ്പർമാർക്കറ്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 1405 - ന്റെ 
പ്രവർത്തനം കേരള സഹകരണ സംഘം നിയമത്തിലെ 11 ( 1 ) വകുപ്പിനനുസൃതമായി നിറുത്തൽ 
ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


പ്രസ്തുത സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ ഷൊർണൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ കേരള സഹകരണ സംഘം 
നിയമത്തിലെ 72 -ാം വകുപ്പിനനുസൃതമായി ഇതിനാൽ നിയമിച്ചുകൊള്ളുന്നു . ലിക്വിഡേറ്റർ ഉടൻ തന്നെ 
സംഘം റിക്കാർഡു ക ളു ടെയും ആസ്തി ക ളു ടെയും ചാർജ്ജ് ഏറ്റെടുക്കേണ്ടതും , അപ്പീൽ 
കാലാവധിയായ 60 ദിവസത്തിനുശേഷം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 
ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിലെ കടധന പട്ടിക , ചാർജ്ജ് എടുത്ത തീയതിയിലെ 
ആസ്തികളുടെയും , റിക്കാർഡുകളുടെയും പട്ടിക , ചാർജ്ജ് എടുത്ത തീയതി എന്നിവ യഥാസമയം ഈ 
ആഫീസിലേക്ക് സമർപ്പിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


174 


KERALA GAZETTE 


Part III 


( 2 ) 


നമ്പർ ജെ.ആർ.ജി.പി.കെ.ഡി. 4401 2020 - എ.ഇ.എൽ . 


2021 ഒക്ടോബർ 13 . 


വിഷയം : -സമാപ്തീകരണം - ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോ - ഓപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ പി . 1282 - ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നത് 
സംബന്ധിച്ച് . 


സൂചന ;-( 1 ) ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ടെ 7-9-2020 - ലെ 

900 / 2020 / എ നമ്പർ കത്ത് . 


( 2 ) ഈ ഓഫീസിൽ നിന്നും ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി 

ചെയർമാൻ , കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പാലക്കാട് റീജിയണൽ ജനറൽ 
മാനേജർ എന്നിവർക്ക് നൽകിയ 6-2-2021 തീയതിയിലെ ഇതേ നമ്പർ കത്ത് . 


ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോ - ഓപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ പി . 1282 വർഷങ്ങളായി പ്രവർത്തന രഹിതമായിരുന്നുവെന്നും , ആയതിന്റെ പ്രവർത്തനം 
സംബന്ധിച്ച് കേരള സഹകരണനിയമം 66 -ാം വകുപ്പ് പ്രകാരം പരിശോധന നടത്തുകയുണ്ടായെന്നും 
ഭരണസമിതിയോ , അഡ്മിനിസ്ട്രേറ്ററോ ഇല്ലാത്ത പ്രസ്തുത സംഘത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് 
യാതൊരു സാദ്ധ്യതയും ഇല്ലെന്നും ആയതിനാൽ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരി 
ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പരാമർശം ( 1 ) പ്രകാരം ഒറ്റപ്പാലം സഹകരണ 
സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) അപേക്ഷിച്ചിരിക്കുന്നു . ആയത് സംബന്ധിച്ച് പരാമർശം ( 2 ) 
പ്രകാരം ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി ചെയർമാൻ , കേരള സംസ്ഥാന 
സഹ ക ര ണ ബാങ്ക് പാലക്കാട് റീജിയൺ ജനറൽ മാനേ ജർ എന്നി വ രോട് അഭി പായം 
ആരാഞ്ഞിരുന്നെങ്കിലും നാളിതുവരെയും അഭിപ്രായം ഒന്നും അറിയിക്കാത്ത സാഹചര്യത്തിലും 
തികച്ചും പ്രവർത്തനരഹിതമായ പ്രസ്തുത സംഘത്തെ പുനരുദ്ധീകരിക്കുന്നതിന് യാതൊരു 
സാദ്ധ്യതയും ഇല്ലെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതിനാൽ താഴെ പരാമർശിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോ ഓപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ പി . 12 8 2 - ന്റെ പ്രവർത്തനം കേരള സഹ ക രണ 

നിയ മ ത്തിലെ 71 ( 1 ) 
വകുപ്പിനനുസൃതമായി നിറുത്തൽ ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘ 


പ്രസ്തുത സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ ശ്രീകൃഷ്ണപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ കേരള സഹകരണ 
സംഘം നിയമത്തിലെ 72 -ാം വകുപ്പിനനുസൃതമായി ഇതിനാൽ നിയമിച്ചുകൊള്ളുന്നു . ലിക്വിഡേറ്റർ 
ഉടൻ തന്നെ സംഘം റിക്കാർഡുകളുടെയും ആസ്തികളുടെയും ചാർജ്ജ് ഏറ്റെടുക്കേണ്ടതും , അപ്പീൽ 
കാലാവധിയായ 60 ദിവസത്തിനുശേഷം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 
ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിലെ കടധന പട്ടിക , ചാർജ്ജ് എടുത്ത തീയതിയിലെ 
ആസ്തികളുടെയും , റിക്കാർഡുകളുടെയും പട്ടിക , ചാർജ്ജ് എടുത്ത തീയതി എന്നിവ യഥാസമയം ഈ 
ആഫീസിലേക്ക് സമർപ്പിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


175 


( 3 ) 


നമ്പർ ജെ.ആർ.ജി.പി.കെ.ഡി. 43052020 - എ.ഇ.എൽ . 


2021 ഒക്ടോബർ 13 . 


0 


സഹ ക ര ണ 


സംഘം 


വിഷയം : സമാ പതീ ക ര ണം 

കട മ്പ ഴി 

പ്പുറം കൺ സ്യ മർ 
ക്ലിപ്തം നമ്പർ പി . 984 - ന്റെ പ്രവർത്തനം സമാപീകരിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന :-( 1 ) ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ടെ 3-11-2020 - ലെ 

1149/2020 എ നമ്പർ കത്ത് . 


( 2 ) ഈ ഓഫീസിൽ നിന്നും ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി 

ചെയർമാൻ , കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പാലക്കാട് റീജിയണൽ ജനറൽ 
മാനേജർ എന്നിവർക്ക് നൽകിയ 6-2-2021 തീയതിയിലെ ഇതേ നമ്പർ കത്ത് . 


കടമ്പഴിപ്പുറം കൺസ്യൂമർ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 984 വർഷങ്ങളായി 
പ്രവർത്തന രഹിതമായിരുന്നുവെന്നും , ആയതിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കേരള സഹകരണനിയമം 
66 -ാം വകുപ്പ് പ്രകാരം പരിശോധന നടത്തുകയുണ്ടായെന്നും ഭരണസമിതിയോ , അഡ്മിനിസ്ട്രേറ്ററോ 
ഇല്ലാത്ത പസ് തു ത സംഘ ത്തെ പുന രു ജ്ജീ വി പ്പി ക്കു ന്ന തി ന് യാതൊരു സാദ്ധ്യ തയും 
ഇല്ലെന്നും ആയതിനാൽ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ 
സ്വീകരിക്കണണെന്നും പരാമർശം ( 1 ) പ്രകാരം ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) അപേക്ഷിച്ചിരിക്കുന്നു . ആയത് സംബന്ധിച്ച് പരാമർശം ( 2 ) പ്രകാരം ഒറ്റപ്പാലം സർക്കിൾ 
സഹകരണ യൂണിയൻ സെക്രട്ടറി ചെയർമാൻ , കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പാലക്കാട് 
റീജിയൺ ജനറൽ മാനേജർ എന്നിവരോട് അഭിപ്രായം ആരാഞ്ഞിരുന്നെങ്കിലും നാളിതുവരെയും 
അഭിപ്രായം ഒന്നും അറിയിക്കാത്ത സാഹചര്യത്തിലും തികച്ചും പ്രവർത്തനരഹിതമായ പ്രസ്തുത 
സം ഘത്തെ പുന രു ദ്ധീക രി ക്കു ന്നതിന് യാതൊരു സാദ്ധ്യ ത യും ഇല്ലെന്ന് ബോദ്ധ്യ പ്പെട്ടി 
ട്ടുള്ളതിനാൽ താഴെ പരാമർശിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കടമ്പഴിപ്പുറം കൺസ്യൂമർ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 984 - ന്റെ പ്രവർത്തനം കേരള 
സഹകരണ സംഘം നിയമത്തിലെ 71 ( 1 ) വകുപ്പിനനുസൃതമായി നിറുത്തൽ ചെയ്തു കൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


പ്രസ്തുത സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ഒറ്റപ്പാലം സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ ശ്രീകൃഷ്ണപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ കേരള സഹകരണ 
സംഘം 

നിയമത്തിലെ 72 -ാം വകുപ്പിനനുസൃതമായി ഇതിനാൽ നിയമിച്ചുകൊള്ളുന്നു . ലിക്വിഡേറ്റർ 
ഉടൻ തന്നെ സംഘം റിക്കാർഡുകളുടെയും ആസ്തികളുടെയും ചാർജ്ജ് ഏറ്റെടുക്കേണ്ടതും , അപ്പീൽ 
കാലാവധിയായ 60 ദിവസത്തിനുശേഷം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 
ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിലെ കടധന പട്ടിക , ചാർജ്ജ് എടുത്ത തീയതിയിലെ 
ആസ്തികളുടെയും , റിക്കാർഡുകളുടെയും പട്ടിക , ചാർജ്ജ് എടുത്ത തീയതി എന്നിവ യഥാസമയം ഈ 
ആഫീസിലേക്ക് സമർപ്പിക്കേണ്ടതാണ് . 


ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 
കാര്യാലയം , പാലക്കാട് . 


ഒപ്പ് 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


176 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


( 1 ) 


I do hereby certify in exercise of the powers conferred upon me under Section 7 of the 
Kerala Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the 
particulars which is furnished in the Categorical Statements are registered by me today as a 
Co - operative Society under the said Act , on the basis of limited liability and that the bye - laws 
of the undermentioned Societies are also hereby registered under the said section . 


No. REG / K / 2021 / 00007 . 


6th October 2021 . 


Categorical Statement 


1. Name and Number of the Society - Kadachira Building Construction and Social Welfare 

Co - operative Society Limited . C - 2144 


2. Date of Registration — 6-10-2021 . 


3. Address – Kadachira Building Construction and Social Welfare Co - operative Society 

Limited Number , Kadachira Post , Kannur District 


4. Liability Limited . 


5. Area of Operation — Kannur District Except Cherupuzha Panchayat . 


2 


6. Main Object - To Prouduce and distribute holobricks , Interlock , Roofing Tiles , Flooring 

Tiles for Building construction 


7. Type of Society - Miscellaneous Societies- ( 1 ) Social Welfare Societies - Better living 

societies , Literary societies and Welfare soceties , as per Rule 15-12 ( 1 ) . 


8. Authorized Share Capital— 50,00,000 . 


( 1 ) 10000 ' A ' class shares of 250 each 


( 2 ) 3000 ' B ' class shares of 500 each 


( 3 ) 10000 ' C ' class shares of 100 each 


9. Maximum Borrowing 


Power — 150 times of paid up Share Capital + Reserve Fund . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


177 


( 2 ) 


No. REG / C / 00020 / 2021 . 


10th October 2021 . 


Categorical Statement 


1. Name and Number of the Society — Thaliparamba Area Youth Welfare Co - operative 

Society Ltd. K1232 . 


2. Date of Registration — 9-10-2021 . 


3. Address — Thaliparamba , Near Pookkoth Nada . 


4. Liability — Limited . 


5. Area of operation - Anthoor , Thaliparamba Muncipalities , Pattuvam , Pariyaram , 

Kurumathur Panchayaths 


> 


6. Main Object — Welfare of Members . 


7. Type of Society - Miscellaneous Societies ( 3 ) Others- , as per Rule 15-12 ( 3 ) . 


8. Authorized Share Capital— 1,75,00,000 


( 1 ) 75000 ' A ' class shares of 200 each 


( 2 ) 25000 ‘ B ' class shares of 100 each 


9. Maximum Borrowing Power — 150 times of paid up Share Capital + Reserve Fund . 


Office of the Joint Registrar General of 
Co - Operative Societies ( General ) , Kannur . 


( Sd . ) 
Joint Registrar 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


178 


KERALA GAZETTE 


Part III 


ക്ലെയിം നോട്ടീസ് 


( 1 ) 


നമ്പർ 965,2020 വി . 


2021 നവംബർ 9 . 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ന്റെ 14-9-2020 - ലെ 

ലെ 
ഒ . 60712020 നമ്പർ ഉത്തരവ് പ്രകാരം ഹോസ്ദുർഗ് താലൂക്ക് ഹണി പ്രൊഡക്ഷൻ & മാർക്കറ്റിംഗ് 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ് . 397 , സമാപ്തീകരണത്തിന് ഉത്തര വാകുകയും 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് സംഘത്തിന്റെ ലിക്വിഡേറ്ററായി വെള്ളരിക്കുണ്ട് 
സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ വെള്ളരിക്കുണ്ട് യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ട് ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട് . മേൽ സംഘത്തിൽ നിന്നും 
ആർക്കെ ങ്കിലും എന്തെങ്കിലും തുക ലഭിക്കു വാനു ണ്ട ങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ടു മാസത്തിനകം ലിക്വിഡേറ്ററായ വെള്ളരിക്കുണ്ട് യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നേരിട്ടോ , ചുമതലപ്പെടുത്തിയ മറ്റൊരാൾ മുഖാന്തിരമോ തെളിവുകൾ സഹിതം 
രേഖാമൂലം അറിയിക്കേണ്ടതാണെന്നും മേൽ സമയത്തിനകം ആർക്കും ക്ലെയിം ഇല്ലാത്തപക്ഷം 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതാണെന്നുമുള്ള വിവരം എല്ലാ മെമ്പർമാരെയും 
പൊതുജനങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നു . 


( 2 ) 


നമ്പർ 123 2021 വി . 


2021 ഒക്ടോബർ 5 . 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ന്റെ 22-1-2021 - ലെ 
ഒ . 749 2018 നമ്പർ ഉത്തരവ് പ്രകാരം മലനാട് കോ - ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ & ആര്യവൈദ്യ 
ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ക്ലിപ്തം നമ്പർ എസ് . 412 സമാപ്തീകരണത്തിന് ഉത്തരവാകുകയും 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് സംഘത്തിന്റെ ലിക്വിഡേറ്ററായി വെള്ളരിക്കുണ്ട് 
സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ വെള്ളരിക്കുണ്ട് യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ട് ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട് . മേൽ സംഘത്തിൽ നിന്നും 
ആർക്കെ ങ്കിലും എന്തെങ്കിലും തുക ലഭിക്കു വാ നു ണ്ട ങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ടു മാസത്തിനകം ലിക്വിഡേറ്ററായ വെള്ളരിക്കുണ്ട് യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നേരിട്ടോ , ചുമതലപ്പെടുത്തിയ മറ്റൊരാൾ മുഖാന്തിരമോ തെളിവുകൾ സഹിതം 
രേഖാമൂലം അറിയിക്കേണ്ടതാണെന്നും മേൽ സമയത്തിനകം ആർക്കും ക്ലെയിം ഇല്ലാത്തപക്ഷം 
സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതാണെന്നുമുള്ള വിവരം എല്ലാ മെമ്പർമാരെയും 
പൊതുജനങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നു . 


സഹകരണ സംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസ് , 
വെള്ളരിക്കുണ്ട് . 


( ഒപ്പ് ) 
ലിക്വിഡേറ്റർ വെള്ളരിക്കുണ്ട് യൂണിറ്റ് ഇൻസ്പെക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:53:45 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


